CC 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

200 


Reg . No. KL / TV ( N ) / 634/ 2018-20 


POVERNMENT 


ക 


് ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഡിസംബർ 1 
1st December 2020 


വാല്യം 9 


നമ്പർ 


1196 വൃശ്ചികം 16 
16th Vrischikam 1196 


" } 4 


47 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 അഗ്രഹായനം 10 
10th Agrahayana 1942 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


1st DEC . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


8357 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മുകളിൽ പരാമർശിച്ചവർ 
മാത്രമാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ എന്ന് 
കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 5 ) 
നമ്പർ എഫ്4-8462 / 2020 . 

2020 സെപ്റ്റംബർ 3 . 
ആലപ്പുഴ ജില്ല യിൽ ചേർത്തല താലൂക്കിൽ അരൂർ 
വില്ലേജിൽ ഇടവഴിയ്ക്കൽ വീട്ടിൽ ഗോപാലകൃഷ്ണപിള്ള 
എന്നയാൾ 12-6-2018 -ാം തീയതി മരണ പ്പെട്ടുവെന്നും 
പരേതന്റെ നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും 
വിവിധ ആവശ്യത്തിലേക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടു കൊണ്ട് 

പര തന്റെ ഭാര്യ സു ധ സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നട ത്തി യ തിൽ ടി ഗോപാ ല ക ഷ് ണ പിള്ള എന്നയാൾ 
12-6-2018 -ാം തീയതി മരണ പ്പെ ട്ടുവെന്നും പരേ തയുടെ 
അ വ കാ ശിക ളാ യി 

പറ യു ന്ന 4 ( നാല് ) പേർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 

(പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . ) 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


( 2 ) 


നമ്പർ സി4-6709 2020. 


2020 ഒക്ടോബർ 8 . 


താഴ 


കുട്ട നാട് താ ലൂ ക്കിൽ തകഴി 

വില്ലേജിൽ 
കുന്നുമ്മ മുറിയിൽ ഉപ്പുകാരൻ ചിറ വീട്ടിൽ കല്ല്യാണി, കെ . 
വിവിധ ആവശ്യങ്ങൾക്കാ യി അ വ കാശ സർട്ടിഫിക്കറ്റ് 
ആവ ശ്യ പ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൻ മേൽ തക ഴി 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്ന വസ്തു തകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്. 
അപേക്ഷകയുടെ ഭർത്താവ് പി . കെ . പത്മനാഭൻ 22-2-2000 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണ്. പരേതന്റെ നിയമാനുസൃത അവകാശി 
കളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളത്. 


ബന്ധം 


1 


ഗോമതിയമ്മ 


മാതാവ് 


84 


2 


സുധ 


ഭാര്യ 


56 


3 


മകൻ 


26 


സുധീപ് 
സനീഷ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


4 


23 


നമ്പർ 


ബം 


1 


ഭാര്യ 


79 


2 


മകൻ 


53 


മേൽ പറ ഞ്ഞവരാണ് പരേ തയുടെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ 

ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


3 


കല്ല്യാണി, കെ . 
സനൽകുമാർ 
സുരേഷ് കുമാർ, പി . 
രാജേന്ദ്രൻ , പി . 
സുനിത , പി . 


49 


3 2 


4 


47 


3 2 


5 


മകൾ 


45 


താലൂക്കാഫീസ്, 
ചേർത്തല . 


( ഒപ്പ് ) 
തഹശീൽദാർ. 


Kuttanad Taluk 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാ മർശിച്ചവർ മാത്രമാണ് പരേ തന്റെ നിയ മാ നു സത 
അവകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരസ്യം 


താലൂക്കാഫീസ്, 
കുട്ടനാട്. 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( 1 ) 
നമ്പർ സി4-725712020 . 

2020 സെപ്റ്റംബർ 28 . 
കുട്ട നാട് താ ലൂ ക്കിൽ 

ചമ്പ ക്കളം വില്ലേജിൽ 
പു ല്ല ങ്ങ ടി മുറി യിൽ സുഷമ ഭ വ നിൽ സുനിൽ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചമ്പക്കുളം വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപേക്ഷകന്റെ പിതാവ് 
മുരളീധരൻ, ആർ . 7-8-2020 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണ്. 
പരേതന് അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളത്. 


Mavelikkara Taluk 


പരസ്യം 


നമ്പർ സി1-808112020 . 


2020 ഒക്ടോബർ 13 . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ചന്ദ്രമതി 


മാതാവ് 


80 


മാ വ ലി ക്ക ര താ ലൂ ക്കിൽ നൂറ നാട് വില്ലേ ജിൽ 
ഇടക്കുന്നം മുറിയിൽ സുകൃതം വീട്ടിൽ കെ . കെ . മോഹനൻ 
13-8-2020 - ൽ മരിച്ചു പോയിട്ടുളളതിനാൽ അവകാശികളെ 
തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കററ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ മിനി കെ . നാരായണൻ ബോധിപ്പിച്ചു വന്ന 
അപേക്ഷയിൻമേൽ നൂറനാട് വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വരുത്തിയ രേഖകൾ പരിശോധി 
ച്ചതിൽനിന്നും പരേതന്റെ നിയമപരമായ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് കാണുന്നു . 


2 


സരസമ്മ , കെ . 


ഭാര്യ 


68 


3 


മകൾ 


38 


4 


സുഷമ 
സുജിത്ത്, എം . 
സുനിൽ, എം . 


മകൻ 


35 


5 


31 


41 


